Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


OVERNM 


ര 


സാ 


- 


MENT OF 


OF KERT 


न्याव व 


~ 1 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 
2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


വാല്യം 56 


നമ്പർ 


പറവൂർ മുൻസിഫ് കോടതി മുൻപാകെ 
- ഒ . പി . ( സക്സഷൻ) നമ്പർ 10 / 2010 


ഹർജിക്കാർ : 


1. കൊച്ചി താലൂക്ക്, എടവനക്കാട് വില്ലേജ്, 

എടവനക്കാട് കരയിൽ കക്കാട്ട് വീട്ടിൽ 
ഇബ്രാഹിം മകൻ അബ്ദുൾ മജീദ്. 
- ടി താലൂക്ക്, ടി വില്ലേജ്, ടി കരയിൽ കക്കാട്ട് 
വീട്ടിൽ അബ്ദുൾ മജീദ് മകൾ നസീം 
മജീദ്, ടിയാൾക്കുവേണ്ടി മുക്ത്യാറുകാരൻ 
ടി താലൂക്ക് ടി വില്ലേജ് ടി കരയിൽ 
കക്കാട്ട് വീട്ടിൽ അലി മകൻ 

കെ . എ . അബ്ദു ൾ ഖാദർ. 
3. ടി താലൂക്ക്, ടി വില്ലേജ്, ടി കരയിൽ കക്കാട്ട് 

വീട്ടിൽ അബ്ദുൾമജീദ് മകൻ നിദാൽ 
മജീദ് ( മൈനർ ) ടിയാനുവേണ്ടി 
ടിയാന്റെ പിതാവും രക്ഷാകർത്താവുമായ 
ഒന്നാം ഹർജിക്കാരൻ അബ്ദുൾ മജീദ്. 
പറവൂർ താലൂക്ക്, ആലങ്ങാട് വില്ലേജ്, 
പാനായിക്കുളം കരയിൽ ചൊള്ളാമ്പാട്ട് 

ബകാരി മകൻ സി. ബി. ഹൈദ്രോസ്. 
5. ടി താലൂക്ക്, ടി വില്ലേജ്, ടി കരയിൽ 

ചൊള്ളാമ്പാട്ട് സി. ബി . ഹൈദ്രോസ് 
ഭാര്യ നൂർജഹാൻ. 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

1 -ാം ഹർജിക്കാരന്റെ ഭാര്യയും 2 - 3 - 0 ഹർജിക്കാരുടെ 
മാതാവും 4 - 0, 5 - ഹർജിക്കാരുടെ മകളുമായ മരിച്ചുപോയ 
ഐഷ അബ്ദുൾ മജീദിന് S . B . I . കൊങ്ങോർപ്പിളളി 
ശാഖയിൽ നിന്നും 10532430241, 10532442543 , 10532442554, 
10532442565 എന്നീ നമ്പർ അക്കൗണ്ടു ക ളി ലായി ആകെ 
9,11,218 രൂപ 76 പൈസ ലഭിക്കുവാനുളളതും ടി സംഖ്യക്ക് 
ടിയാളുടെ അവകാശികളായ ഹർജിക്കാർക്കാണ് അവകാശമെന്ന് 
കണ്ട്, അത് ഹർജിക്കാർക്കു വേണ്ടി വാങ്ങിയെടുക്കുന്നതിന് 
1 -ാം ഹർജിക്കാരനെ അധികാരപ്പെടുത്തി ഒരു സക്സഷൻ 
സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ചു തരു ന്ന തിനും വേണ്ടി 
ബോധിപ്പിച്ചിട്ടുള്ള മേൽനമ്പർ ഹർജി 3- 2 - 2011 തീയതിയിൽ 
വിചാരണ വച്ചിട്ടുളളതും ടി ഹർജിയിലെ നടപടികളെപ്പറ്റി 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ അന്നേ 
ദിവ സം പകൽ 11 മണിക്ക് ഈ കോടതി മുൻപാകെ 
ഹാജരായി ബോധിപ്പിച്ചു കൊള്ളണ്ടതാണെന്നുള്ള വിവരം 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


എൻ. പറവൂർ, 
2 - 12 - 2010 


- സുലേഖ, പി . എ . 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


4 . 


എതിർകക്ഷി ഇല്ല. 


